22nd AUG. 2017 ] 


KERALA GAZETTE 


1189 


Regn . No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


J 


GOVERNO 


കേര 


രള സർക്ക 
NMENT OF 


കാർ 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2017 ആഗസ്റ്റ് 22 
22nd August 2017 

1193 ചിങ്ങം 6 
6th Chingam 1193 
1939 ശ്രാവണം 31 
31st Sravana 1939 


Vol. VI ] 


No . 


Thiruvananthapuram, 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Gaz . No . 34 /2017/DTP (Part IV ) . 


473 


1190 


22nd AUG. 2017] 

KERALA GAZETTE 
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 

വിജ്ഞാപനം 


ൽ 


വിജ്ഞാപനം നമ്പർ 4 / 2016 - 17 . 


2016 മാർച്ച് 2. 


[ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003- ലെ 

- കണ്ണൂർ ജില്ല യിലെ ശീക ണ്ഠാ പുരം 66 കെ . വി . 
164 -ാം വകുപ്പ് പ്രകാരം) 

സബ് സ്റ്റേ ഷൻ 110 കെ . വി . ആയി മാറ്റ ന്ന തി നു വേണ്ടി 
നമ്പർ എസ്.ആർ. റ്റി. ഡി . റ്റി ./ വിജ്ഞാപനം/ 01/2017 -18/ 56. 

കാഞ്ഞിരോട്- മട്ടന്നൂർ 110 കെ . വി. ഡബിൾ സർക്യൂട്ട് ലൈൻ 
2017 ജൂൺ 13. 

കടന്നുപോകുന്ന വെള്ളാപറമ്പിൽ നിന്നും ശ്രീകണ്ഠാപുരം 
കോട്ടയം ജില്ല യിലെ കോട്ടയം താലൂക്കിൽപ്പെട്ട 

- 66 കെ . വി . സബ്സ്റ്റേഷനിലേക്ക് പുതുതായി നിർമ്മിക്കുന്ന 
ഏറ്റു മാ നൂർ, അതിര മ്പുഴ എന്നീ വില്ലേജു ക ളിലൂടെയും 
മീനച്ചിൽ താലൂക്കിൽപ്പെട്ട കാണക്കാരി, കുറുവിലങ്ങാട് എന്നീ 110 കെ . വി . ഡബിൾ സർകട്ട് ലെനിന്റെ സർവ്വ, 
വില്ലേജുകളിലൂടെയും വൈക്കം താലൂക്കിൽപ്പെട്ട ഞീഴൂർ, നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള 
മുട്ടുച്ചിറ , കടുത്തുരുത്തി, വാട യാർ , ഉദയനാപുരം എന്നീ 

സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരും 
വില്ലേജുകളിലൂടെയും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല 
താലൂ ക്കിൽപ്പെട്ട തെക്കാ ട്ടു ശ്ശേ രി വില്ലേ ജിലൂടെയും 

- ബോർഡ് ചുമതലപ്പെടു ത്തന്ന മറ്റ് വ്യക്തികളും കണ്ണൂർ 
കടന്നു പോകുന്ന ഏറ്റു മാ നൂർ- കു റു വിലങ്ങാട്- വൈക്കം ജില്ലയിലെ തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ താലൂക്കുകളിലെ 
തൈക്കാട്ടുശ്ശേരി - 66 കെ . വി. ഫീഡറിന്റെ ശേഷി വർദ്ധിപ്പിച്ച് 

കീഴല്ലൂർ, കൂടാളി, പട്ടാന്നൂർ, കുറ്റ്യാട്ടൂർ, ഇരിക്കൂർ, മലപ്പട്ടം, 
220 കെ . വി . ഫീഡർ ആക്കി മാറ്റിയ ശേഷം ആലപ്പുഴ 
ജില്ലയിൽ പള്ളിപ്പുറത്ത് പുതുതായി നിർമ്മിക്കുവാനുദ്ദേശിക്കുന്ന 

ശ്രീകണ്ഠാപുരം എന്നീ വില്ലേജുകളിൽപ്പെട്ട സ്വകാര്യ ഭൂമി 
220 കെ . വി. സബ്സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ജോലിയുടെ ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽക്കൂടി അവരുടെ നിയമാനുസൃത 
ഭാഗമായുള്ള പ്രാരംഭജോലികൾക്കും പ്രസ്തുത ലൈനിന്റെ 

കൃത്യ നിർവ്വഹണത്തിനായി പ്രവേശിക്കു ന്നതാണെന്നുള്ള 
നിർമ്മാണ പ്രവർത്ത ന ങ്ങൾക്കു മായി ഇലക് ടി സിറ്റി 

വിവരം ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 - 164 , 185 (2 ), 
ബോർഡിന്റെഉദ്യോഗസ്ഥന്മാരോ, അവർ ചുമതലപ്പെടുത്തുന്ന 
പതി നി ധി ക ളോ അ വരുടെ ജോലി സംബ ന്ധ മായി 

(a & b ) ഇന്ത്യൻ ടെലഗ്രാഫ് ആക്റ്റ് 1885 ( XIII) വകുപ്പുകൾ 
പ്രവേശിക്കുന്നതാണ്. പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്ന് അനുസരിച്ച് ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിച്ചു 
അവരെ തടസ്സപ്പെടുത്തുന്നത് 2003- ലെ ഇലക്ട്രിസിറ്റി ആക്റ്റ് കൊള്ളുന്നു . 
164 വകുപ്പ് പ്രകാരം നിയമ വിരുദ്ധമാണെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 

- ( ഒപ്പ്) 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, 

ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
ട്രാൻസ്ഗ്രിഡ് സൗത്ത്, കളമശ്ശേരി. 

കാഞ്ഞിരോട്, കണ്ണൂർ. 


502 


